Government of Kerala 
കേരള സർക്കാർ 

2013 


Regn . No. KERBIL /2012 /45073 
dated 5 - 9 - 2012 with RNI 

Reg. No. രജി. നമ്പർ 
KLITV ( N )/ 634/ 2012- 14 


COVERNM 


ം കരള 


സർക്ക 


- 


ാർ . 
KERALA 


--- 


VMENT OF 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


THIRUVANANTHAPURAM , TUESDAY 


No. 


| 1st October 2013 
2013 ഒക്ടോബർ 1 
9th Aswina 1935 
1935 ആശ്വിനം 9 


Vol. II 
വാല്യം 2 [ 


1 


39 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Commissionerate of Land Revenue 

KOTTAYAM DISTRICT 

Meenachil Taluk 


ലേലപരസ്യം 


നമ്പർ ഡി4 - 6404 / 03. 

2013 ആഗസ്റ്റ് 20. 
- കോട്ടയം ജില്ലയിൽ മീനച്ചിൽ താലൂക്കിൽ വള്ളിച്ചിറ വില്ലേജിൽ ബ്ലോക്ക് 20 - ൽ സർവേ നമ്പർ 203 / 16 - ൽപ്പെട്ട 
ആറ്റുപുറമ്പോക്കിൽ നിന്നും അനധികൃതമായി വെട്ടി നീക്കി ആറ് കഷണങ്ങളാക്കിയ ആഞ്ഞിലിത്തടി സർക്കാർ കസ്റ്റഡിയിലെടുത്ത് 
പാലാ മിനി സിവിൽ സ്റ്റേഷൻ കോമ്പൗണ്ടിൽ സൂക്ഷിച്ചിരിക്കുന്ന ടി തടി കഷ്ണങ്ങൾ ലേലം ചെയ്യുന്നതിനായി 
തീരുമാനിച്ചിരിക്കുന്നു. പാലാ സിവിൽ സ്റ്റേഷൻ കോമ്പൗണ്ടിൽ വച്ച് ടി തടി 2013 ഒക്ടോബർ 10 -ാം തീയതി രാവിലെ 11 മണിക്ക് 
ലേലവ്യവസ്ഥകൾക്ക് വിധേയമായി പരസ്യമായി ലേലം ചെയ്യുന്നതാണ്. ലേലത്തിൽ പങ്കെടുക്കുവാൻ താല്പര്യമുള്ളവർ 2,000 
നിരതദ്രവ്യം ലേലത്തിനുമുമ്പായി കെട്ടിവയ്ക്കേണ്ടതും ലേല സമയത്ത് സന്നിഹിതരായി ലേലത്തിൽ പങ്കെടുക്കേണ്ടതുമാണ്. ലേല 
സമയത്ത് കൂടുതൽ തുകയ്ക്ക് ലേലം വിളിക്കുന്ന ആളിന്റെ പേരിൽ ലേലം ഉറപ്പിക്കുന്നതും ലേലസ്ഥിതീകരണ ഉത്തരവ് വാങ്ങിയ 
ശേഷം തടി നീക്കം ചെയ്യുന്നതിന് അനുമതി നൽകുന്നതുമായിരിക്കും. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ സാന്നിദ്ധ്യത്തിൽ മാത്രമേ 
തടികൾ നീക്കം ചെയ്യാവൂ . 

ലേലം കൊണ്ടയാൾ നിരതദ്രവ്യം കഴിച്ച് ബാക്കി സംഖ്യയും വിൽപന നികുതിയും വാറ്റ്, ഫോറസ്റ്റ് ടാക്സ് എന്നിവയും 
ഒന്നായി അധികാരപ്പെടുത്തിയ ഉദ്യോഗസ്ഥൻ പക്കൽ അടയ്ക്കേണ്ടതാണ്. മറ്റ് സർക്കാർ ലേലത്തിനുള്ള എല്ലാ നിബന്ധനകളും 
ഈ ലേലത്തിനും ബാധകമാണ്. 

- 14- 10 -2005- ൽ അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് വില നിർണ്ണയിച്ചിട്ടുള്ള തടികളുടെ അളവും നാളിതുവരെ 
സിവിൽ സ്റ്റേഷൻ കോമ്പൗണ്ടിൽ സൂക്ഷിച്ചിരിക്കുന്ന ടി തടികളുടെ അളവിൽ ചെറിയ വ്യത്യാസം ഉള്ളതായി കാണുന്നത് 
കാലപ്പഴക്കത്താൽ സംഭവിച്ചിട്ടുള്ളതാണെന്ന് കാണുന്നു . ഇപ്രകാരം ലേലം ചെയ്യുന്ന തടി കഷ്ണങ്ങളുടെ വിശദാംശങ്ങൾ താഴെ 
ചേർക്കുന്നു . 


14 - 10 - 2005 - ൽ അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് വില നിർണ്ണയിച്ചിട്ടുള്ള തടികളുടെ അളവും നാളിതുവരെ 
സിവിൽ സ്റ്റേഷൻ കോമ്പൗണ്ടിൽ സൂക്ഷിച്ചിരിക്കുന്ന ടി തടികളുടെ അളവിൽ ചെറിയ വ്യത്യാസം ഉള്ളതായി കാണുന്നത് 
കാലപ്പഴക്കത്താൽ സംഭവിച്ചിട്ടുള്ളതാണെന്ന് കാണുന്നു . ഇപ്രകാരം ലേലം ചെയ്യുന്ന തടി കഷ്ണങ്ങളുടെ വിശദാംശങ്ങൾ താഴെ 
ചേർക്കുന്നു. 


നിലവിലെ കണക്ക് പ്രകാരം തടി അളവ് 


ക്രമ നമ്പർ 


14 -10- 2005- ലെ കണക്ക് പ്രകാരം തടി അളവ് 
ഇനം 

നീളം വണ്ണം - വ്യാപ്തം 
cm 

M3 


നീളം 
cm 


വണ്ണം 
cm 


cm 


ആഞ്ഞിലി 


150 


120 


| 0 . 135 


150 


210 


0. 176 


210 


210 


0. 164 


210 


180 


0 , 103 


180 


140 


0 .880 


140 


220 


0 .097 


220 


താലൂക്കാഫീസ്, 
മീനച്ചിൽ. 


( ഒപ്പ്) 
അഡീഷണൽ തഹശീൽദാർ. 


